Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


: 
CRNMEN 


ാം 


ന 


സ 


ERALA 


UT OF KER 


मन्या 


अपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No . 


23rd March 2010 

2010 മാർച്ച് 23 
2nd Chaithra 1932 
1932 ചൈത്രം 2 


No. | 


വാല്യം 55 


നമ്പർ 


THE KERALA STATE WAKF BOARD 

NOTIFICATION 
No . E4- 1833/ 84. 

, 23rd December 2009. 
In exercise of the powers conferred under Section 27 of 
the Wakf Act 1995 (Central Act 43 of 1995 ), the Kerala State 
Wakf Board hereby delegates all the powers and duties of the 
Board under Rule 95 B of the Kerala Wakf Rules, 1996 to the 
Chief Executive Officer of the Board . 


Kerala State Wakf Board , 
Ernakulam . 


( Sd.) 
Chief Executive Officer. 


Explanatory Note 


കുഢ വില്ലേജിലെ റി . സ . 81/ 11- ൽപ്പെട്ട 31 സെന്റ് 
സ്ഥലം പള്ളിയോടടുത്ത് കിടക്കുന്ന സർവ്വേ നമ്പർ 55 / 
9- ൽപ്പെട്ട 20 സെന്റ്, 54 / 13 - ൽപെട്ട 18 സെന്റ് എന്നീ വസ്തുക്ക 
ളുമായി ഒത്ത് മാറ്റം നടത്തുന്നതിനുള്ള ബോർഡ് അനുമതി 
ക്കായി വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 


This does not form part of the notification . It is felt 
by the Board that granting permission for construction , 
re -construction , alteration etc. of wakf buildings requires 
immediate disposal and placing of those matters before the 
Board makes delay in disposing the same. Hence it is 
decided by the Board in its meeting held on 10- 12 -2009 to 
delegate those powers to the Chief Executive Officer of the 
Board so as to expedite the processing of applications 
submitted by the wakf institutions for construction , 
re -construction and alteration etc . 

This notification is intended to achieve the 
above object. 


മേൽ വിവരിച്ച വസ്തു ഒത്ത് മാറ്റം നടത്തുന്നതിന് 
ആർക്കെ ങ്കിലും എന്തെങ്കിലും ആ ക്ഷേ പ ങ്ങ ളോ 
അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനുള്ളിൽ സീനിയർ സൂപ്രണ്ട്, 
കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡ്, റീജിയണൽ ഓഫീസ്, 
എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, കോഴി ക്കോട് എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയ പരിധിക്ക് ശേ ഷം ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ളോ 
അഭിപ്രായങ്ങളോ യാതൊരു കാരണവശാലും പരിഗണിക്കു 
ന്നതല്ലെന്നുള്ള വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


(3) 


വിജ്ഞാപനം 


No. D5- 4596/ CR. 


2010 ഫെബ്രുവരി 5. 


- (1) 


No. D1-54 /CR . 


2010 ജനുവരി 30 . 


കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 54/ ആർഎ നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാസർകോഡ് താലൂക്ക്, ഹൊസബട്ട് 
വില്ലേജിലെ മൊഹിയുദ്ദീൻ ജുമുഅത്ത്പള്ളിക്ക് അവകാശപ്പെട്ട 
ഹൊസബട്ട് വില്ലേജിലെ റി . സ . 12/ 9 - ൽപ്പെട്ട 68 സെന്റ് 
വസ് - വിൽപ്പന നട ത്തു ന്ന തിനുള്ള ബോർ ഡ് 
അനുമതിക്കായി വഖഫ് പ്രസിഡന്റ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 


- മേൽ വിവരിച്ച വസ്തു വിൽപ്പന നട ത്തു ന്ന തിന് 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പ ങ്ങ ളോ 
അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനുള്ളിൽ സീനിയർ സൂപ്രണ്ട്, 
കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡ്, റീജിയണൽ ഓഫീസ്, 
എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, കോഴിക്കോട് എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളോ അഭിപ്രായ 
ങ്ങളോ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ലെന്നുള്ള 
വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


- കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4596/ ആർഎ നമ്പ 
രായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വൈത്തിരി താലൂക്ക്, കൽപ്പറ്റ 
വില്ലേജ്, കൽപ്പറ്റ ചെറിയ പള്ളിക്ക് അവകാശപ്പെട്ട മാനന്ത 
വാടി ലാന്റ് ട്രൈബ്യൂണലിൽ നിന്നുള്ള 56/ 04 -ാം നമ്പർ കയ 
സർട്ടിഫിക്കറ്റ് പ്രകാരം റി. സ . 178 / 12 - ൽപ്പെട്ട 0. 0688 ഹെക്ടർ 
വസ്തുവിൽ നിന്നും 0.0125 ഹെക്ടർ ( 3.09 സെന്റ്) വസ്തുവും 
കൽപ്പറ്റ എസ് . ആർ. ഒ. യിലെ 1568 /2003, 597 /2006, 1430/ 2007 
എന്നീ ആധാരങ്ങൾ പ്രകാരം അബ്ദുൽ നസീർ എന്നിവർക്ക് 
അവകാശപ്പെട്ട യഥാക്രമം റി . സ . 178 / 31, 178/ 43, 178 / 44 
എന്നിവയിൽപ്പെട്ട 0.093 ഹെക്ടർ വസ്തുവിൽ നിന്നും 0.0420 
ഹെക്ടർ ( 10. 37 സെന്റ്) വസ്തുവുമായി ഒത്ത് മാറ്റം നടത്തുന്ന 
തിനായി വഖഫ് സെക്രട്ടറി ബോർഡിന്റെ അനുമതിക്കായി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ടി ഒത്ത് മാറ്റം നടത്തുന്നതിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായമോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച തീയതി 
മുതൽ 15 ദിവസങ്ങൾക്കകം സീനിയർ സൂപ്രണ്ട്, കേരളാ സ്റ്റേറ്റ് 
വഖഫ് ബോർഡ്, റീജിയണൽ ഓഫീസ്, എറോത്ത് സെന്റർ, 
ബാങ്ക് റോഡ്, കോഴി ക്കോട്- 1 എന്ന വിലാ സ ത്തിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്ക് 
ശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലെന്ന് 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


(2) 


No. D1 - 4120/ CR . 


2010 ഫെബ്രുവരി 2 . 


കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4120/ ആർഎ നമ്പ 
രായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാസർകോഡ് താലൂക്ക്, കുഡ്മ 
വില്ലേജിലെ ചേരങ്കായ് ജുമുഅത്ത് പള്ളിക്ക് അവകാശപ്പെട്ട 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
മേഖലാഓഫീസ്,എറോത്ത് സെന്റർ, 
ബാങ്ക് റോഡ്, കോഴിക്കോട്. 


( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


